27 


SCHEDULE 


Name of the legal heir 


Age 


Relationship of 
the deceased 


പ ത യുടെ ഭർത്താവ് , മക്കളായ തുള സി , പാച്ചൻ 
എന്നിവർ മരണപ്പെട്ടിട്ടുള്ളതാണ് . പരേതയുടെ നിയമാനുസൃത 
അവകാശികൾ ഇതിൽ മുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളവർ 
മാത്രമാണെന്ന് കാണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധം ചെയ്യുന്ന തീയതി മുതൽ 30 
ദിവസത്തിനകം കൊട്ടാരക്കര തഹശീൽദാർ മുമ്പാകെ നേരിട്ട് 
ഹാജരായി രേഖകൾ സഹിതം സമർപ്പിക്കേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞും തപാലിലും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കു 
ന്നതല്ല . 


Panchami , K. 


Mother 


75 


നമ്പർ എ 4 - 5997/2021 . 


2021 മാർച്ച് 24 . 


Deceased was a bachelor . Therefore it is proposed to 
issue a legal heirship certificate in favour of the applicant 
stating that the person mentioned in the above schedule is the 
legal heir of the deceased . 

Objections if any against the issuance of the said 
certificate should be filed in person before the Tahsildar , 
Kottarakkara within 30 days from the date of publication 
of this notice in the Kerala Gazette . Belated applications 
and those sent by post will not be considered . 


കൊട്ടാരക്കര താലൂക്കിൽ മൈലം വില്ലേജിൽ പെരുങ്കുളം 
പി . ഒ . , കുറുവേലിൽ തെക്കതിൽ വീട്ടിൽ രാമൻ , 4-9-2012 - ൽ 
മരണപ്പെട്ടുപോയി . പരേതന്റെ പേരിൽ ആക്സിഡന്റ് ക്ലയിം 
ലഭി ക്കു ന്ന തിനും , മറ്റ് ഇതര ആവശ്യങ്ങൾക്കും വേണ്ടി 
ഒരവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടു കൊണ്ട് പരേതന്റെ 
മകൻ ടി വില്ലേജിൽ ഗോപികാ ഭവനത്തിൽ ഗോപാലൻ , ആർ . 
കൊട്ടാരക്കര തഹശീൽദാർ മുമ്പാ ബോധിപ്പിച്ച് അപേക്ഷ 
യിന്മേൽ അന്വേഷണവും അവകാശ വിചാരണയും നടത്തി 
യതിൽ പരേതന്റെ അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമാണുള്ളതെന്ന് അറിയുന്നു . 


Taluk Office , 


( Sd . ) 
Tahsildar . . 


Kottarakkara . 


പേര് 


വയസ് 


PATHANAMTHITTA DISTRICT 


ക്രമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


Kozhencherry Taluk 


1 


ഗോപാലൻ , ആർ . 


മകൻ 


55 


പരസ്യം 


2 


തങ്കമ്മ 


മകൾ 


48 


3 


മകൻ 


( 1 ) 


46 


ബാബു 
രതിക 


4 


മരണപ്പെട്ട മകൾ 
രേണുകയുടെ 


നമ്പർ A5-2426 / 2021 . 


2021 മാർച്ച് 24 . 


മകൾ 


30 


5 


രമ്യ 


27 


3 3 


SS 


കോഴഞ്ചേരി താ ലൂ ക്കിൽ പത്തനം തിട്ട വില്ലേജിൽ 
കുമ്പഴ മുറിയിൽ പുത്തൻ പുരയ്ക്കൽ വീട്ടിൽ പി . സി . 
തോമസ് 14-2-2021 - ൽ മരണപ്പെട്ടതിനാൽ പരേതന്റെ പേരിലുള്ള 
ഭൂമി കൈമാറ്റത്തിനും മറ്റ് വിവിധ ആവശ്യങ്ങൾക്കായുള്ള ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനായി പരേതന്റെ മകൻ 
അനിൽ പി . തോമസ് സമർപ്പിച്ച അപേക്ഷയുടെ അടിസ്ഥാ 
ന ത്തിൽ പത്ത നം തിട്ട വില്ലേജ് ഓഫീസർ മു ഖാ ന്തിരം 
അന്വേഷണം നടത്തിയതിൽ നിന്നും പരേതന്റെ അവകാശികൾ 
താഴെ പറയുന്നവരാണെന്ന് അറിവായിരിക്കുന്നു . 


കമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


നമ്പർ 


ബന്ധം 


പരേതന്റെ ഭാര്യയും , മാതാവും മകൾ രേണുകയും മരണ 
പ്പെട്ടിട്ടു ള്ള താണ് . പരേ തന്റെ നിയ മാ നു സത അവ കാ 
ശികൾ ഇതിൽ മുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളവർ മാത്രമാണെന്ന് 
കാണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
എന്തെ ങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
ഗസറ്റിൽ പ്രസിദ്ധം ചെയ്യുന്ന തീയതി മുതൽ 30 ദിവസ 
ത്തിനകം കൊട്ടാരക്കര തഹശീൽദാർ മുമ്പാകെ നേരിട്ട് 
ഹാജരായി രേഖകൾ സഹിതം സമർപ്പിക്കേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞും തപാലിലും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കു 
ന്നതല്ല . 

( 6 ) 
No. A4 - 6527/2021 . 

24th March 2021 . 
Notice is hereby given to all whom it may 
concern that Panchami , K. , M / o Ramesh Babu , P. K. , 
Kanjickal Veedu , Thekkumcheri , Puthoor P. 0. , Puthoor 
Village , Kottarakkara Taluk , Kollam District , Kerala State 
has submitted an application in this office for the grant 
of a legal heirship certificate in respect of her deceased 
son Ramesh Babu , P. K. , Kanjickal Veedu , Thekkumcheri , 
Puthoor Village , Kottarakkara Taluk , Kollam District of 
Kerala State who expired on 22-6-2020 . The certificate 
requested is to receive pensionary benefits from abroad 
and for other purpose due to the deceased . Enquiry in 
the above matter through Village Officer , Puthoor reveals 
that the following are the surviving legal heir of the 
deceased . . 


1 


അനിൽ പി . തോമസ് 


മകൻ 


53 


2 


റെജി പി . തോമസ് 


മകൻ 


52 


മേൽപ്പറഞ്ഞവർ മാത്രമാണ് പരേതന്റെ അവകാശികൾ 
എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിൽ 
ആർക്കെ ങ്കിലും എന്തെങ്കിലും ആക്ഷേ പ മുള്ളപക്ഷം ടി 
പരസ്യം ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസ 
ത്തി നകം കോഴഞ്ചേരി തഹ ശീൽദാർ മുമ്പാകെ നേരിട്ട് 
ഹാജരായി ആക്ഷേപം ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേ പങ്ങൾ 
പരിഗണിക്കു ന്ന തല്ല . 


235 


28 


( 2 ) 


( 4 ) 


നമ്പർ A5-2355 / 2021 . 


2021 മാർച്ച് 24 . 


കോഴഞ്ചേരി താലൂക്കിൽ മെഴുവേലി വില്ലേജിൽ മെഴുവേലി 
മുറിയിൽ രൂപാ നിവാസ് വീട്ടിൽ രൂപ ചന്ദ്രപ്രസാദ് , T , D. , 
2-7-2017 - ൽ മരണപ്പെട്ടതിനാൽ പരേതന്റെ പേരിലുള്ള ബാങ്ക് 
അക്കൗണ്ട് തുക പിൻ വ ലി ക്കു ന്ന തിനും മറ്റ് വിവിധ 
ആവശ്യങ്ങൾക്കായുള്ള ഒരു അവകാശ സർട്ടിഫിക്കറ്റ് ലഭിക്കു 
ന്നതിനായി പരേതന്റെ ഭാര്യ പ്രസീനകുമാരി , T. D. സമർപ്പിച്ച 
അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ മെഴുവേലി വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ നിന്നും പരേ തന്റെ 
അവകാശികൾ താഴെ പറയുന്നവരാണെന്ന് അറിവായിരിക്കുന്നു . 


നമ്പർ A5-2316 / 2021 . 

2021 മാർച്ച് 23 . 
കോഴ ഞ്ചേരി താലൂക്കിൽ 

നാര ങ്ങാനം വില്ലേജിൽ 
നാരങ്ങാനം വെസ്റ്റ് മുറിയിൽ കിഴക്കേ പു നോൺ വീട്ടിൽ 
P. N , രാജൻ , 14-4-2018 - ൽ മരണപ്പെട്ടതിനാൽ പരേ തന്റെ 
പേരിലുള്ള ബാങ്ക് അക്കൗണ്ട് തുക മാറ്റുന്നതിനും മറ്റ് വിവിധ 
ആവശ്യങ്ങൾക്കായുള്ള ഒരു അവകാശ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന 
തി നായി പരേ തന്റെ ഭാര്യ സുലേഖ രാജൻ സമർപ്പിച്ച് 
അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ നാരങ്ങാനം വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ നിന്നും പരേ തന്റെ 
അവകാശികൾ താഴെ പറയുന്നവരാണെന്ന് അറിവായിരിക്കുന്നു . 


കമ 


പേര് 


പരേതനുമായുള്ള വയസ് 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


നമ്പർ 


ബന്ധം 


1 


സുലേഖ രാജൻ 


ഭാര്യ 


58 


1 


പ്രസീനകുമാരി , T. D. 


ഭാര്യ 


49 


2 


സാജൻ കിഴക്കേ പുന്നോൺ രാജൻ 


മകൻ 


34 


അഭിനന്ദ് രൂപൻ 


മകൻ 


26 


3 


30 


9 3 


3 


ഐശ്വര്യ രൂപൻ 


21 


33 


മേൽപ്പറഞ്ഞവർ മാത്രമാണ് പരേതന്റെ അവകാശികൾ 
എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിൽ 
ആർക്കെ ങ്കിലും എന്തെ ങ്കിലും ആക്ഷേ പ മുള്ള പക്ഷം ടി 
പരസ്യം ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസ 
ത്തി നകം കോഴഞ്ചേരി തഹശീൽദാർ മുമ്പാകെ നേരിട്ട് 
ഹാജരായി ആക്ഷേപം ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


സജുകുമാർ , കെ . ആർ . 

ആകയാൽ മേൽപ്പറഞ്ഞവർ മാത്രമാണ് പരേതന്റെ അവകാ 
ശികൾ എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിക്കു 
ന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ടി 
പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം കോഴഞ്ചേരി തഹശീൽദാർ മുമ്പാകെ നേരിട്ട് 
ഹാജരായി ആക്ഷേപം ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞാ 

തപാൽ മാർഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


താലൂക്കാഫീസ് , 
കോഴഞ്ചേരി . 


( ഒപ്പ് ) 
തഹശീൽദാർ , 


( 3 ) 


നമ്പർ A5-2315 / 2021 . 


2021 മാർച്ച് 23 . 


ALAPPUZHA DISTRICT 


Karthikappally Taluk 


പരസ്യം 


കോഴ ഞ്ചേരി താലൂക്കിൽ 

നാര ങ്ങാനം വില്ലേജിൽ 
കല്ലേലിമുക്ക് മുറിയിൽ അനുഭവൻ കുരിചെറ്റയിൽ വീട്ടിൽ ദീപു , T. 
13-9-2020 - ൽ മരണപ്പെട്ടതിനാൽ പരേതന്റെ പേരിൽ വിവിധ 
ആവശ്യങ്ങൾക്കായുള്ള ഒരു അവകാശ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന 
തിനായി പരേതന്റെ ഭാര്യ ദിവ്യ , T. സമർപ്പിച്ച അപേക്ഷയുടെ 
അടിസ്ഥാനത്തിൽ നാരങ്ങാനം വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അന്വേഷണം നടത്തിയതിൽ നിന്നും പരേതന്റെ അവകാശികൾ 
താഴെ പറയുന്നവരാണെന്ന് അറിവായിരിക്കുന്നു . 


( 1 ) 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ് 
നമ്പർ 


ബന്ധം 


നമ്പർ എ3-5471 / 2021 . 

2021 മാർച്ച് 12 . 
കാർത്തികപ്പള്ളി താലൂക്കിൽ ആറാട്ടുപുഴ വില്ലേജിൽ 
മംഗലം മുറിയിൽ ശില്പാ നിവാസ് വീട്ടിൽ അമ്പിളി ടിയാളുടെ 
മകൾ ശില് പ മ ര ണപ്പെട്ടു പോ യി എന്നും 

വിവിധ 
ആവശ്യങ്ങൾക്ക് ഒരു അവകാശ സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് 
കാണിച്ച് ബോധിപ്പിച്ച് അപേക്ഷ യി മേൽ ആറാട്ടു പുഴ 
വില്ലേജാഫീ സർ മുഖേന അന്വേ ഷ ണ വും 
വിചാരണയും നടത്തിയതിൽ ടിയിൽ ശില്പ , 29-4-2018 - ൽ 
മരണപ്പെട്ടുപോയി എന്നും ഹിന്ദു പിൻതുടർച്ചാവകാശനിയമ 
പ്രകാരം പരേതയ്ക്ക് താഴെ പറയുന്നവരാണ് അവകാശികളായി 
ട്ടുളളതെന്നും അറിവായിട്ടുണ്ട് . 


1 


ദിവ്യ , T , 


ഭാര്യ 


35 


അ വ കാ ശ 


2 


അനുപമ , D. 


മകൾ 


9 


3 


അഭിനന്ദ് , D. 


മകൻ 


7 


പേര് 


പരേതയുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബന്ധം 


ആകയാൽ മേൽപ്പറഞ്ഞവർ മാത്രമാണ് പരേതന്റെ അവകാ 
ശികൾ എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിക്കു 
ന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
ടി പരസ്യം ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസ 
ത്തിനകം കോഴഞ്ചേരി തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി 
ആക്ഷേപം ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞാ 
തപാൽ മാർഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


1 


അനിൽ 


ഭർത്താവ് 


37 


2 


അവന്തിക 


മകൾ 


4 


പരേതയുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ട് . 


236 


Salim A 


Digitally signed by Salim A 
Date : 2021.08.13 10:53:56 
+ 05'30 ' 


